Regn . No . KERBIL /2012 / 45073 

dated 5 - 9 -2012 with RNI 
Reg . No. KL/TV(N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കയ 


രള സർക് 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ഏപ്രിൽ 18 
| 18th April 2017 

1192 മേടം 5 
5th Medam 1192 
1939 ചൈതം 28 
28th Chaithra 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


NOTICES 


No. P -1433 /2016 . 


27th March 2017. 


-- WHEREAS, the Executive Engineer, Electrical Division, 
Neyyattinkara has deposited with this court a sum of 

7 ,07 , 160 (Rupees seven lakh seven thousand 
one hundred and sixty only ) as Compensation to be 
distributed to the dependents of the deceased Sri R . Gopan , 
who met with a fatal accident while employed under the 
KSEB and whereas it is reported that 


- 4. Sri Ramachandran Pillai, Kinattinkara Puthen Veedu , 

Manaloor, Neyyattinkara P. O ., Tvm . Father 
are his only dependents as defined under Section 2 (1) (d ) 
of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 

- K S E B യ ട ക ീ ഴിൽ ജാ ലി നാ ക്കി വ ര വ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ആർ. ഗോപന്റെ ആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി S 7,07,160 
( ഏഴു ലക്ഷത്തി ഏഴാ യി രത്തി ഒരു ന്നൂറ്റി അറുപത് രൂപ 
മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 
1. - ശ്രീമതി സിന്ധു , കിണറ്റിൻകര പുത്തൻ വീട്, 

മണലൂർ, നെയ്യാറ്റിൻകര പി. ഒ., തിരുവനന്തപുരം - 


| 1. Smt. Sindu , Kinattinkara Puthen Veedu , Manaloor, 

Neyyattinkara P.O ., Tvm . — Wife 
2 . Kumari Gopika, Kinattinkara Puthen Veedu, Manaloor, 

Neyyattinkara P.O ., Tvm . — Daughter 


3. Master Mahadevan , Kinattinkara Puthen Veedu , 

Manaloor, Neyyattinkara P. O ., Tvm. - - Son 


ഭാര്യ 


313 


18th APRIL 2017) 


LABOUR DEPARTMENT 


SO 


1. ശ്രീമതി അനിത സുഭാഷ്, നാരായണ ഭവനം, 

നങ്ങ്യാർക്കുളങ്ങര പി . ഒ , ചിങ്ങോലി, ആലപ്പുഴ - ഭാര്യ 
2. മാസ്റ്റർ അഭിഷേക്, നാരായണ ഭവനം, നങ്ങ്യാർക്കുളങ്ങര 

- പി. ഒ., ചിങ്ങോലി, ആലപ്പുഴ - മകൻ 
3. മാസ്റ്റർ ആദിത്യൻ, നാരാ യണ ഭ വ നം , 

നങ്ങ്യാർക്കുളങ്ങര പി . ഒ., ചിങ്ങോലി, ആലപ്പുഴ മകൻ 


4. ശ്രീമതി സുഭദ്ര, നാരായണ ഭവനം, നങ്ങ്യാർക്കുളങ്ങര 

പി . ഒ ., ചിങ്ങോലി, ആലപ്പുഴ - മാതാവ് 


കു മാ രി ഗോപിക , കിണറ്റിൻകര പുത്തൻവീട്, 
മണലൂർ, നെയ്യാറ്റിൻകര പി. ഒ., തിരുവനന്തപുരം 
മകൾ 
മാസ്റ്റർ മഹാദേവൻ, കിണറ്റിൻകര പുത്തൻവീട്, 
മണലൂർ, നെയ്യാറ്റിൻകര പി . ഒ., തിരുവനന്തപുരം - 

മകൻ 
- 4. ശ്രീ . രാമചന്ദ്രൻപിള്ള, കിണറ്റിൻകര പുത്തൻവീട്, 

മണലൂർ, നെയ്യാറ്റിൻകര പി . ഒ., തിരുവനന്തപുരം - 

പിതാവ് 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

(2 ) 
No. P -1512/2014. 

27th March 2017. 
- WHEREAS, The Assistant Engineer ( Civil), Second in 
command for officer commanding, 331 surfacing platoon , 
care 69 RCC (GREF ), C /o . 56 APO has deposited with this 
court a sum of “ 7 ,13, 960 (Rupees seven lakh thirteen 
thousand nine hundred and sixty only ) as compensation 
to be distributed to the dependents of the deceased 
Sri Subash , K ., who met with a fatal accident while 
employed under the GREF and where as it is reported 
that 
- 1. Smt. Anitha Subash, Narayana Bhavanam , 

Nangiarkulangara P.O ., Chingoli, Alappuzha — Wife 
2. Master Abhishek, Narayana Bhavanam , 

Nangiarkulangara P. O ., Chingoli, Alappuzha — Son 
3. Master Adithyan , Narayana Bhavanam , 

Nangiarkulangara P.O ., Chingoli, Alappuzha — Son 
4 . Smt. Subhadra, Narayana Bhavanam , 

- Nangiarkulangara P. O ., Chingoli, Alappuzha - Mother 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Industrial 
Tribunal , Kollam . 


( Sd.) 
For Employees Compensation 

Commissioner. 


നോട്ടീസ് 


(1) 


നമ്പർ സി - 44 / 2017. 


2017 മാർച്ച് 15 . 


are his only dependents as defined under Section 2 ( 1) (d ) of 
the Employees Compensation Act. Any others who claim 
to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the person mentioned above. Claims 
preferred thereafter will not be considered . 

331 surfacing platoon , care 69 RCC (GREF ) -org 19108 
ജോലി നോക്കി വരവേ അപക ട മു ണ്ടായി മര ണ മടഞ്ഞ 
ശ്രീ . സുഭാഷിന്റെആശ്രിതർക്ക്എംപ്ലോയീസ് കോമ്പൻസേഷൻ 
നല്കുന്നതിനായി S7, 13 ,960 ( ഏഴു ലക്ഷത്തിപതിമൂന്നായിരത്തി 
തൊള്ളായിരത്തി അറുപത് രൂപ മാത്രം) ഈ ആഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


| Southern Railway യുടെ കീഴിൽ ജോലി നോക്കി വരവെ 
മരണമടഞ്ഞ ശ്രീ . വിവേക്, കെ . എച്ച്. - ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 8, 61,120 
(എട്ടു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാ 
ളികൾക്കുള്ള നഷ്ട പരിഹാര ആക്ടിലെ 2 (1) ഡി വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ ആശ്രിത രായി 
കരിയിൽ വീട്, വാരനാട് പി. ഒ., ചേർത്തല, ആലപ്പുഴ വീട്ടിൽ 
താമസം (1) ശ്രീ . ഹരിദാസ് ( പിതാവ്), ( 2) ശ്രീമതി ഗിരിജ 
( മാ താ വ്) എന്നിവർ മാത്രമെ ഉള്ളൂ വെന്നും റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേ 
ണ്ട തും ആ യത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചിട്ടില്ലെങ്കിൽ 
നഷ്ട പരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


314 


18th APRIL 2017) 


LABOUR DEPARTMENT 


any other claiming to be such dependents should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before 
me and from the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the person mentioned 
above and claim preferred thereafter will not to be 
considered. 


നമ്പർ ഇസിസി- 15 / 15. 


2017 മാർച്ച് 22. 


നമ്പർ സി1-704/ 2016 . 

2017 മാർച്ച്28. 
Nirman Engineers, Civil Engineers & Contractors , 
Door No. 495 / 39 , Thripthy Lane , Panampilly Nagar , 
Kochi- 16- ന്റെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . ടി. പി . ബാബു , 
തുണ്ടിപ്പറമ്പിൽ വീട്, മത്സ്യ പുരി പി . ഒ ., വാത്തു രുത്തി, 

കൊച്ചി 29 - ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി - 5, 66,520 (അഞ്ചു ലക്ഷത്തി അറുപത്താറാ 
യിരത്തി അഞ്ഞൂറ്റി ഇരുപത്രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട പ രി ഹാര 
ആക്ടിലെ 2(1) ഡി വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം 
ടിയാന്റെ ആശ്രിതരായി തുണ്ടിപ്പറമ്പിൽ വീട്, മത്സ്യപുരി പി. ഒ., 
വാത്തുരുത്തി, കൊച്ചി-29 താമസം ( 1) ശ്രീമതി സീമ ബാബു 
(ഭാര്യ ) (2) കുമാരി ആരതി ബാബു (മകൾ) എന്നിവർ മാത്രമെ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തിക്ക് വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
അതി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 

(ഒപ്പ്) 
കമ്മീഷണർ ഫോർ ആന്റ് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, 

ആലപ്പുഴ. 


18- 9 - 2014 -ാം തീയതി പയ്യന്നൂർ അനാമയ മെഡിക്കൽ 
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്യവെ കെട്ടിടത്തിന്റെ 
മുകളിൽ നിന്നും താഴെ വീണു മരണപ്പെട്ട ശ്രീജിത്ത് മോഹന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
- 12, 00,000 (പന്ത്രണ്ട്ലക്ഷം രൂപ മാത്രം) ഈ കോടതിയിൽ 
- കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ഡി വകുപ്പനു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശിത രായി (1) മോഹ ന ൻ , വി . ( പി താ വ് ) 
(2) ശ്രീമതി ശ്രീജ , സി. കെ . (മാതാവ്), വെള്ളുവളപ്പിൽ ഹൗസ്, 
കൂവേരി ( പി . ഒ .) , തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവർ മാത്രമെ 
ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
- സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


No.ECC - 83 / 2015 . 


22nd March 2017. 


NOTICES 


(1 ) 


No . ECC-15/2015 . 


22nd March 2017. 


Whereas, the Managing Director , Anamaya Medical 
Institute has deposited with this Court an amount of 
- 12 , 00, 000 ( Rupees Twelve lakh only ) towards 
compensation payable to the dependents of the deceased 
Sreejith Mohan , Velluvalappil (House ), P .O . Kooveri , 
Taliparamba , Kannur who met with fatal accident in the 
course of work while he was doing electrical works in the 
Anamaya Medical Institute as an electrician , he fell down 
from the building and died on 18- 9 - 2014, whereas it is 
reported that (1) Mohanan , V. (Father), (2 ) Smt. Sreeja , C . K . 
(Mother), Velluvalappil (House), P.O . Kooveri, Taliparamba, 
Kannur are his only dependents as defined under 
Section 2 ( 1)(d ) of the Employees Compensation Act, 1923 


Whereas, the United India Insurance Company 
Limited has deposited with this Court an amount of 
- - 7, 51 , 123 ( Rupees Seven lakh Fiftyone Thousand One 
Hundred and Twentythree only ) towards compensation 
payable to the dependents of the deceased Assainar, 
S /o Koyotty, Illathuthazhe (House ), Irringath P . O ., 
Meppayoor who met with fatal accident in the course of 
work while he was working as a Cleaner cum Loading and 
Unloading worker in the Lorry bearing Registration 
| No, KL 17C/ 8186 on 29-3- 2015 whereas it is reported that 

( 1) Nafeesa (Wife ), (2 ) Naval Rahman (minor son ) 
(3 ) Amina Nourin (minor daughter), Santhipuram , Iringath , 
Meppayur, Kozhikode , (4 ) Sana Fathima (minor daughter), 
Pattakuni (House ), P. O . Payyoli Bazar , Kozhikode 
(5 ) Muhammed , E . T. (minor son ), Perooli meethal, P.O . 
Thiruvode, Naduvanoor , (6 ) Amina (Mother ), Illathuthazhe, 


315 


18th APRIL 2017] 


LABOUR DEPARTMENT 


iringath, Meppayur, Kozhikode are his only dependents as ( മെ നർ മകൻ), (3 ) ആമിന നൗറിൻ ( മെ നർ മകൾ), 
defined under Section 2 ( 1 ) (d ) of the Employees ശാന്തി പു രം , ഇരിങ്ങ ത്ത് , മേപ്പയൂർ, കോഴി ക്കോട് 
Compensation Act, 1923 any other claiming to be such 

(4) സനഫാത്തിമ ( മൈനർ മകൾ), പാട്ടകുനി (ഹൗസ്), പി. ഒ. 
dependents should within 15 days of the publication of 

പയ്യോളി ബ സാർ, കോഴി ക്കോട്, ( 5) മുഹ മ്മ ദ്, ഇ . ടി . 
this notice in the Kerala Government Gazette prefer their 

( മൈനർ മകൻ), പെറൂളി മീത്തൽ, പി. ഒ. തിരുവോട്, നടുവണ്ണൂർ, 
claims in writing before me and from the same. If no such 

(6) ആമിന ( മാതാവ്), ഇല്ലത്താഴം, ഇരിങ്ങത്ത്, മേപ്പയൂർ, 

കോഴി ക്കോട് എന്നിവർ മാത്രമെ ഉള്ളൂ വെന്ന്റിപ്പോർട്ട് 
claims are received within the prescribed time the entire 

ചെയ്തി രി ക്കു ന്നു . അപ കാ രമുള്ള ആശിത രാ ണെന്ന് 
amount of compensation will be disbursed to the person 

അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
mentioned above and claim preferred thereafter will not 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
to be considered . 

പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
നമ്പർ ഇസിസി- 83 / 2015. 

2017 മാർച്ച് 22. 

സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
29- 3- 2015 -ാം തീയതി KL 17C /8186 നമ്പർ ലോറിയിൽ -- നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
ക്ലീനർ കം ഹെഡ് ലോഡ് വർക്കറായി ജോലി ചെയ്യവെ വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
ഉണ്ടായ അ പ ക ട ത്തിൽ മര ണ പ്പെട്ട അസ്സനാർ എന്ന - അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി - 7,51,123 (ഏഴ് ലക്ഷത്തിഅൻപത്തി 

| ( Sd .) 
ഒന്നാ യി രത്തി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മാത്രം) ഈ Office of the Industrial 

Presiding Officer, 
കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര Tribunal and Employees Industrial Tribunal and 
ആക്ടിലെ 2 (1) ഡി വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം Compensation Commissioner, Employees Compensation 
ടിയാന്റെ ആശ്രിതരായി (1) നഫീസ (ഭാര്യ ), (2) നവാൽ റഹ്മാൻ Kozhikode. 

Commissioner 


316 


